PART IV 
Private Advertisements and Miscellaneous 

Notifications 


സം 


ബഹുമാനപ്പെട്ട തിരുവനന്തപുരം Ist അഡീഷണൽ 

ജില്ലാ കോടതി മുമ്പാകെ 

- 0 . P . ( G. W ) 52 /2009 
ഹർജിക്കാർ : 
1. തിരുവനന്തപുരം പുന്നപുരം മുറിയിൽ വഞ്ചിയൂർ 

വില്ലേജിൽ ശ്രീകണ്ചേശ്വരത്ത് “ ഗീതം - ൽ 

T. C . 28 /1284 - ൽ സുഭദ്രാമ്മ മകൾ എസ്. ഗീതാകുമാരി. 
2. ടി യിൽ 48 വയസ്സുള്ള പി . കെ . പാർത്ഥസാരഥി മകൻ 

പി . സഞ്ജീവ് മേനോൻ. 
3. ടി യിൽ 18 വയസ്സുള്ള പി. സജീവ് മേനോൻ മകൻ 

അർജ്ജുൻ സഞ്ജീവ് മേനോൻ. 
4. ടി യിൽ 11 വയസ്സുള്ള മൈനർ പി.സജീവ് മേനോൻ 

- മകൻ നകുൽ സഞ്ജീവ് മേനോൻ. 
എതിർകക്ഷികൾ : ഇല്ല . 

സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 

1 -ാം ഹർജിക്കാരിയുടെ മകനാ യ മ ന ർ 4 -ാം 
ഹർജിക്കാരന് അവകാശപ്പെട്ടതും തിരുവനന്തപുരം പ്രിൻസിപ്പൽ 
സബ്രജിസ്ട്രാരാഫീസക 250 / 99 -ാം നമ്പർ വിൽപ്പത്രത്തിൽ 
ഉ ൾ ക്കൊ ണ്ട തു ം വ ബി യൂ ർ വി ല്ല ജി ൽ സ ർ വ്വ 1787 / 
2 - ൽ പെട്ടതുമായ 4, 5 0 0 സെന്റ് സ്ഥലവും തന്നകത്തുള്ള 
സകല വകകളും വിൽപ്പന നടത്തുവാനും ടിയാള 
രക്ഷകർത്താവായി നിയമിക്കുന്നതിനും മറ്റുമുള്ള മേൽ നമ്പർ 
അസ്സൽ ഹർജി സംഗതി 28 - 8 - 2009 -ാം തീയതി 
വിചാരണവച്ചിട്ടുള്ളതും മേൽ നമ്പർ അസ്സൽ ഹർജിയിൻമേൽ 
ആർക്കെങ്കിലും തർക്കമുള്ളപക്ഷം അന്നേദിവസം പകൽ 11 
മണിക്ക് ടി കോടതി മുമ്പാകെ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണെന്നുള്ള വിവരം ഇതിനാൽ 
തെര്യപ്പെടുത്തിയിരിക്കുന്നു . 

- റ്റി. എൽ. ശ്രീറാം , 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


